Reg.No.KL/TV /AID 


Goroc Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIX ] Trivandrum , Thursday, 


22nd November 1984 

[No. 999 
1st Agrahayana 1906 


GOVERNMENT OF KERALA 


Election Department 


NOTIFICATION 


No. 7021 / EL1/ 84 / Elec. Dated , Trivandrum , 21st November, 1984 . 

In exercise of the powers conferred by Section 166 of the 
Representation of the People Act 1951 (43 of 1951) the Government of 
Kerala hereby direct that the powers conferred and duties imposed on 
Government by provisions of sections 160 to 165 of the said Act shall be 
exercised and discharged by the Director General of Police, Inspector 
Generals of Police, Deputy Inspector Generals of Police (Southern 
Range, Central Range and Northern Range) Superintendents of Police, 
City Commissioners of Police and District Collectors within their 
respective jurisdiction . 


By order of the Governor, 
V. RAMACHANDRAN , 

Chief Secretary 


PRINTED AND PUBLASHED BY THE 8. G. P. AT THE GOVERNMENT PRES& , 

TRIVANDRUM , 1984 . 


33;4806;MC. 


Reg.No.KL/1V(N )/42 


Government of Kerala 

1984 


KERALA GAZETTE 


EXTRAORDINARY 
PUBL SHED BY AUTHORITY 


22nd November 1984 
Vol. XXIX ] Trivandrum , Thursday, 

[No. 992 
1st Agrahayana 1906 (Saka ) 


GOVERNMENT OF KERALA 
Transport (H ) Department 

DECLARATION 
No. 27318 /H3/84 / Tr. D. 

Dated , Trivandrum , 11th November 1984 . 
S.R.O. No. 1454 /84. - Whereas, in exercise of the powers conferred by 
clause (1) of article 258 of the Constitution of India the President has in 
notification No. 2/4/63 Judl. II dated 31-5-1963 entrusted the Government 
of Kerala, with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (21 of 1962), in relation 
to acquisition of lands for the purpose of the Union in the State of Kerala ; 

And whereas , under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 33040/ TB2/81/ TF & P 
dated the 30th December, 1981, in respect of the lands specified in the 
schedule below has been published as S. R. O. No. 30/82 in the Kerala 
Gazette Extraordinary Ņo . 12 dated the 5th January, 1982; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the said Act shall not apply to the lands 
specified in the Schedule below ; 

And whereas, the Government of Kerala are satisfied that the said 
lands have to be acquired for a public purpose ; 

33 /4798 /L . 


Now , therefore, the Government of Kerala hereby declare under section 
6 ofthe said Act that the lands specified in the Schedule below and measuring 
0.1053 hectare be the same a little more or less, are needed for a public 
purpose , to wit for construction of a departmental building for Post Office 
at B. P. Angadi and under section 7 of the said Act direct the Special 
Tahsildar (Land Acquisition ) Railways, _ (General) Malappuram to take 
order for the acquisition of the lands. Further, under subsection (1) of 
section 19 of the said Act, Government direct that the Collector, may take 
possession of the lands on the expiry of fifteen days from the date of 
publication of the notice mentioned in subsection (1) of section 9 of the 
said Act . 

A plan of the lands is kept in the office of the Special Tahsildar (LA) 
Malappuram and may be inspected at any time during office hours. 

SCHEDULE 
District - Malappuram . 

Taluk - Tirur . 
Village- Thalakkad. 

( The extent given is approximate ) 
Serial No. 

Description 

Extent in Hectare 
272/6 Garden 

0.0486 
2 . 227/7B 

do . 

0.0567 


Survey No. 


Total 


0.1053 


Explanatory Note 
( This is not part of the declaration but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4 /63/Judl. II dated 
31-5-1963 entrusted the Goverment of Kerala with their consent the powers 
to scquirt land for the use of the Central Government in the State, and it . 
appears to the State Government that the lands mentioned in the schedule 
above are nceded for a public purpose , viz. construction of building, 
for B. P. Angadi Post Office. 

This declaration is intended for the above purpose . 

ng mu md. 6. mm8 1454/ 84. - ndogo com eismo jos 258-0 . 
em J6203. (1) -5 . umr.jes. Moeys wiM00601300 ou micwocłajº 
ronnº( sol07 31-5-1963-641 2/4 63/ejoint Job II nom mmuo aron JM 

പകാരം കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തിനായി, ഭൂമി വില 
conansjos m.m.mimºwlojº. 1961-be Gang muºnes3310 noa s 
(1962-62 21) comma19.129 Almu8.000016ado agora G OG MUDANI 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും ; 


1 


1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക°s ” (1962- ലെ 21) 3 -ാം വകുപ്പ 
(1) -ാം ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയെ സംബ 
ന്ധിച്ച് 1982 ജനുവരി 5 -ാം തീയതിയിലെ 12 -ാം നമ്പർ കേരള അസാധാരണ 
ഗസററിൽ 1981 ഡിസംബർ 30 -ാം തീയതിയിലെ 33040/ ടി.ബി. 2181/ ടി.എഫ്. 
ആൻറ° പി . എന്ന നമ്പർ വിജ്ഞാപനം എസ്. ആർ, ഒ . 30/82 എന്ന നമ്പരിൽ 
(പസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആകൗs ” (1962 - ലെ 21) 5 -ാം വകുപ്പ് 
(2) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണി 
ച്ചതിൽ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ഭൂമി ഒരു . പൊതുക്കാര്യത്തിന് 
വിലയ്ക്കെടുക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതി 
നാലും; 

ഇപ്പോൾ , അതിനാൽ ; ( പസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരം താഴെ 
പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.1055് ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി 
അത് അ തതന്നെയോഅതിൽ അല്പം കൂടുതലോ കുറവോ ആയിരുന്നാലും 
വേണ്ടതില്ല ഒരു പൊതുക്കാര്യത്തിന് അതായത് ബി , പി , അങ്ങാടിയിൽ 
പോസ്ററ്ഓഫീസ് കെട്ടിടം പണിയുന്നതിന് ആവശ്യമുണ്ടെന്നേ കേരള 
സർക്കാർ ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവ് വാങ്ങുവാൻ പ്രസ്തുത ആക°s 7 -ാം വകുപ്പു പ്രകാരം മലപ്പുറം 
ലാൻറ് അക്വിസിഷൻ (ജനറൽ) സ്പെഷ്യൽ തഹശീൽദാരോട് , നിർദ്ദേശി 
ക്കുകയുംചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിൻറ പാൻ മലപ്പുറം ലാൻറ് അക്വിസിഷൻ (ജനേ 
റൽ) തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത 
എപ്പോൾ വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാകുന്നു . 


‘പടിക 


ജില്ല മലപ്പുറം. 


താലൂക്ക° തിരൂർ, 


വിലേ _തലക്കാട 


(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്.) 


സർവ്വേ നമ്പർ 


വിവരണം . 


( ക്രമനമ്പർ 


വിസ്തീർണ്ണം 
ഹെക്ടറിൽ 


തോട്ടം 


27216 
-227/ 7 ബി 


0.0486 
0.0567 


0.1053 


ആകെ 


വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ° ദേശം വെളിപ്പെടു 
ആത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത 
കേന്ദ്രസർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുളള അധി 
കാരം അവരെ ഭരമേല്പിച്ചിട്ടുളളതും, മുകളിൽ - പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായത് ബി . പി . അങ്ങാടി 
പോസ്ററാഫീസിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാ 
രിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽപറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്. 


By order of the Governor, 

V. A. AUGUSTINE, 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESU, 

TRIVANDRUM , 1984 . 


tey No. KL/TV ( ):11 


Gurutdi Bacula 

LEBA 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY. AUTHORITY 


22nd November 1984 
Vol. XXIX ] Trivandrum , Thursday , 

(No. 993 
1st Agrahayana 1906 (Saka) 


GOVERNMENT OF KERALA 


Transport (H ) Department 

NOTIFICATION 


No. 29989/H3/84 / Tr. D. 

Dated, Trivandrum , 5th November 1984 . 
S. R. O. No. 1457 /84. - Whereas, in exercise of the powers conferred 
by clause ( 1) of Article 258. of the Constitution of India , the President 
has in Notification No. 2/ 4 /63/ Judl. II dated 31-5-1963 entrusted the 
Gyvernment of Kerala with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (Act 21 of 1962), 
in relation to the acquisition of lands for the purpose of the Union in to 
State of Kerala ; 

And whereas, it appears to the Government of Kerala that the landa 
specified in the schedule below are needed or are likely to be needed for e 
public purpose, to wit for the construction of Telephɔne Exchangs 
building at Cherukunnu. 

Now , therefore, notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of section 3 of 
the said Act . 

$ 3/4801/84 /V . 


2 


SCHEDULE 

District - Cannarore . 
Taluk- Cannanore. 

Village -.Cherukunnu . 
(The extent given is appr x mate ) 
Sl. No. Sy. No , Classification 

Extent in Hectare 
521/8 S.C. Wet 

0.1457 
2 521/14 du , 

0 0121 
Total 

| 0.1578 
Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purp ri.) 

The President of India has in Notification No. 2/ 4/ 63 /] udl. II dated 
31-5-196 cn rusted the Government of Kerala with their consent the powers 
to acquire landsfor : he use of Central Government in the State and it appears 
to the Sate Government that the lands mentioned in the Sch dule above are 
needed for a public purpose viz for the construction of a building for 
Telephone Exchange at Cherukunnu . 

This notification is intended for the above purpose. 

എസ്. ആർ.ഒ. നമ്പർ 1457184.- ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി 
1963 1 wi° 31 -ാം തീയതിയിലെ 21463 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാ 
പനം ലം 

കേരള സംസ്ഥാനത്ത യുണിയൻറ ആവശ്യത്തി11ായി ഭൂമി 
വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥല മടുപ്പ് 
ആക്ററ് (1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിൻറ ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് 
ചെറുകുന്നിൽ ടെലിഫോൺ 

എ ക്സ്ചേഞ്ച് 

കെട്ടിടനിർമ്മാണത്തിന 
ആവശ്യമുണ്ടന്നാ ആവശ്യമുണ്ടാകാ നിടയുണ്ടെന്നോ കേരള സർക്കാരിനു 
തോന്നുന്നതിനാലും ; 

ഇപ്പോൾ അതിനാൽ , അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
( പസ്തുത ആ ക ° gം 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 

പ ിക 

ജീല്ല - കണ്ണൂർ. 
" താലുക്ക°-കണ്ണൂർ, 

വില്ലേജ്_ചെറുകുന്ന്. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
(കമ 

വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ 

ഹെക്ടറിൽ 
521/8 ഒരപൂ നിലം 

0.1451 
521/14 

0.0121 


സർ 
നമ്പർ 


கை 


0.1578 


വിശദീകരണക്കുറിപ്പ് 


(ഇത " വിജ ° ഞാപനത്തിന്റെ ഭാഗമല്ല , എ ന്നാൽ പൊതു ഉ °ദശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ (പസിഡൻറ് 31-5-1963 - ലെ 2/4/63,ജുഡീഷ്യൽ II എന്ന നമ്പർ 
വജ° ഞാപനം മൂലം ഈ സംസ്ഥാനത്ത് കേ ന്ദ്ര സർക്കാരിന്റെ ഉപയോ 
ഗത്ത് നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതം തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും, മുകളി ൽ 

പട്ടികയിൽ 
പറഞ്ഞിട്ടും ള ഭൂമി ഒരു പൊതു ആവശ്യത്തെ ന് , അതായത് ചെറുകുന്ന് 
ടെലിഫോൺ എക്സ്ചേഞ്ച് സ ഥാപിക്കുന്നതിന് വണ്ടി . കെട്ടിടം 
നിർമ്മിക്കുന്നതിനു ആവശ്യമാണെന്നു കേരളസർക്കാരിന് ബോധ്യപ്പെട്ടിട്ടു 
ളളതും ആകുന്നു . 

മൽ പറഞ്ഞ ആവശ്യത്തിനു വേണ്ടിയുളളതാണ ഈ വിജ്ഞാപനം. 


By order of the Governor, 

V. A. AUGUSTINE, 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE B. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984. 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY . 


22nd November 1984 
Vol. XXIX ] Trivandrum , Thursday, 

[No. 998 
1st Agrahayana 1906 (Saka ) 


GOVERNMENT OF KERALA 


Transport (H ) Department 


DECLARATION 


No. 32086/H3/83 / Tr. D. 

Daled, Trivandrum , 6th November 1984 . 
S. R. O. No. 1460 /84. - Whereas in exercise of the powers conferred 
by clause (1) of Article 258 of the Constitution of India , the President has 
in Notification No. 2 /4 /63 /Judl. II dated 31-5-1963 entrusted the 
Government of Kerala with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (Act 21 of 1962), 
in relation to the acquisition of land for the purpose of the Union in the 
State of Kerala , 

And whereas, under subsection (1 ) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962) Notification No. 31458 / TB2/82 /TF & P 
. dated 21-2-1983 in respect of the land specified in the schedule below has 
been published in the Kerala Gazette Extraordinary No. 239 dated 
2-3-1983 . 

And whereas the Government of Kerala are satisfied after considering 
the report made by the Collector under 

subsection (2) of section 5 of 
the Kerala Land Acquisition Act, 1961 (Act 21 of 1962), that the land 
specified in the Schedule below has to be acquired for a public purposes . 

33/4804/V . 


The Government. of Kerala hereby declare under section 6 of the 
Act that th : land specified in the Schedule bal * w and - measuring 0.3100 
Hectare . be the same a little more or lets . is needed for a 
public purpose, to wait for the construction of a departmental build ng for 
Post Office and Saff Quarters at Sultan Bittery and under section 7 of 
the Act direct the Aisistant Co lector , Mininthavady to take order for the 
acquisition of the land . 

A plan of the lani is kept in the Office of the Assistant Collector, 
Mananthavady and may be inspected at any time during office hours. 

SCHEDULE 

District - Wynad. 
T aluk Sultan Battery . 

Village - Sultan Battery . 
( The extent given is approximate) 
Surpey No. 

Description 

Extent in Hectare 
704/1 old 

R. P. W. 

9.3100 
627/4 new 


Explanatory Note 
(This is not part of the Declaration , but is intended to bring out the 
eneral purport . ) . 

The President of India has in Notification - No 2/4/63IJudl. II dated 
31-5-1963 entrusted the Government of Kerala with their consent tha 
powers to acquire land for the use of the Central. G ) vi rnment in the 
State and it app •ars to the S " ite Government that the land mentioned in 
the schedule abov : is needed for a public purpose viz . for the construction 
of a departmen al building for Post Office and staff quarters at 
Sultan Battery . . . 

This declaration is intended for the above purpose . 

എസ്. ആർ. ഒ. നമ്പർ 1460 84.- ഇൻഡ്യൻ ഭരണഘടനയിലെ 258-ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗീച്ച് രാഷ്ട്രപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/ 4/ 63/മുഡീഷ്യൽ II 
എന്ന നവർ വിജഞാപനംമൂലം കരള 

സംസ്ഥാനത്ത് യൂണിയൻ 
ആവശ്യത്തിനായിഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച്, 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21) (പ്രകാരമുളള കര 
സർക്കാരിന്റെ ചുമതലകൾ കേരള സർക്കാരിന്അവരുടെ സമ്മതത്തോടുകൂടി 
രാമേല്പിച്ചിരിക്കുന്നതിനാലും ; 

", 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക°°( 1962 - ലെ 21) 3 -ാം വകുപ്പ്(1 -ാം 
ഉപവകുപ്പുപകാ , താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി സംബന്ധിച്ച് 
1983 മാർച്ച് 2 -ാം തീയതിയിലെ 239 -ാം നമ്പർ കേരള : അസാധാരണ ഗസാറിൽ 
21-2-1983 -ാം തീയതിയിലെ 31453/ററി , ബി 2 82 |ററി , എഫ് ആൻറ്, പി , എന്ന 
നമ്പർ വിജ്ഞാപനം ( പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും ;. 


| 


1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക°°° (1962- ലെ 21) 5 -ാം വകുപ്പ് 
(2) -ാം ഉപവകുപ്പ്യ പ്രകാരം കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട പരിഗണിച്ചതിൽ 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് വിലയ° ക്കെടു 
ക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ , പ്രസ്തുത ആക °°° 6 -ാം വകുപ്പുപ്രകാരം 
താഴെ 
പട്ടികയിൽ പറ ഞ്ഞിട്ടുളളത്. 0.310 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമ യ മി 
അത്അതതന്നെയോ അ തിൽ അൽപം കൂടുതലാ കുറവാ ആയിരുന്നാലും 
വണ്ടതില്ല ഒരു പൊതുക്കാര്യത്തിന്, അതായത് . സുൽത്താൻബത്തര" യിൽ 
തപാൽ ആ ഫീസിനും സ്റാഫ് ക്വാർട്ടേഴ്സിനും വനി കെട്ടിടം 
പണിയുന്നതിന്ആവശ്യമുണ്ടെന്ന് കേരള സർക്കാർ ഇതിനാൽ ( പഖ്യാപിക്കു 
കയും ആ ഭൂമി വിലക്കെടുക്കുന്നതിനുളള ഉത്തരവ് വാങ്ങുവാൻ 

പസ തുത് 
ആക്ട് 7 -ാം വകുപ്പു പ്രകാരം മാനന്തവാടി അസിസ്ററന്റ് കളക്ടറോട 
നിർദേശിക്കുകയും ചെയ്യുന്നു . 
. പ്രസ്തുത സ്ഥലത്തിന്റെ പ്ലാൻ മാനന്തവാടി അസിസ്ററൻറം കളക്ട 
റുടെ ആഫീസൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത്എപ്പോൾ വണ 
കിലും അത് പരിശോധിക്കാവുന്നതാകുന്നു . 

പട്ടിക 
റില്ല -- വയനാട 

താലൂക്ക -സുൽത്താൻബത്തേരി. 
വില്ലജ സുൽത്താൻബത്തേരി, 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്റററിൽ) 
7041 പഴയത നിലം 

0,3100 
627/4 പുതിയത് 

വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുന്നതിനുള° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2| 4| 63|ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്തെ 
കൻ സർക്കാരിൻറ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ ° ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേൽപ്പിച്ച 5 ളളതും. മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യ ത്ത ന് , അതായത് സുൽത്താൻബത്തേരിയിൽ 
തപാൽ ആഫീസിനും സ്ററാഫ് ക്വാർട്ടേഴസിനും വേണ്ടി കെട്ടിടം നിർമ്മിക്കു 
ന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് ബാദ°ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം. മേൽപറ ഞ്ഞ ആവശ്യത്തിനു ° ദേശിച്ചുകൊണ്ടുളളതാണ്. 


By order of the Governor, 

v A , AcgUTIFE, 
Additional Secretary to Government. 


PXINTED AND PUBLISHED BY THE 3. GP. AT THE GOVERNMENT PEAB 

TRIVANDRUM , 1984 , 


Reg . No.BL/ TV (N )/12 


Government of Kerala 

1984 


KERALA GAZETI E 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


22nd November 1984 
Vol. XXIX ] Trivandrum , Thursday, 

1st Agrahayana 1906 


[No. 1000 


NOTIFICATION 


No. NS ( 1) 111483/84. 


Dated 21st November, 1984 . 


WHEREAS in Notification No. W4-30170/82 dated 15th March 1982 
published as Gazette Extraordinary No. 190 dated 15-3-1982 the Director 
of Public Instruction has published the preliminary list of areas for opening / 
upgrading of Aided Schools during the year 1982-83; and 


WHEREAS after examining the objections received the Director of 
Public Instruction has, with the approval of Government, issued final list of 
areas for opening /upgrading Aided Schools in Notification No. NS(1) 30170/82 
dated 27th January 1983, published as Gazette Extraordinary No. 84 dated 

January 1983; and 


WHEREAS certain review petitions for inclusion of areas in the final 
list have been received by Government and after considering the same,Govern 
ment, as per G.O. (RT) No. 3884 /84 /GI. Edn . dated 16-10-1984 directed to 
include the area also in the final list. 

33/4807 /MC. 


2 


Now THEREFORE in exercise of the powers, conferred under sub -rule (4 ) 
of Rule 2 , Chapter V of the Kerala Education Rules 1959, the Director of 
Public Instruction, hereby publishes in the Appendix below the following 
addition to the final list of areas where new Aided Upper Primary School is to 
be opened or existing Lower Primary School is to be upgraded . 


Office of the Director 
of Public Instruction , 

Trivandrum - 14. 


PHILIPOSE THOMAS, 
Director of Public Instruction. 


APPENDIX 


Final list of areas where Aided Upper Primary School is to be opened or 
Existing Lower Primary School is to be upgraded . 


Sl. No. 


Area 


Educational District 


Narath 


Badagara 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 . 


Reg.No.Klii ViN ;/12 


Sovernment of Kerala 

1984 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


22nd November 1984 
Vol. XXIX ] Trivandrum , Thursday 

- No. 993 
1st Agrahayana 1906 (Saka ) 


GOVERNMENT OF KERALA 
Transport (H ) Department 


NOTIFICATION 


No. 29940 /H3/84 / Tr. D. 

Dated , Trivandrum , 5th November 1984 . 
S. R. O. No. 1455 /84. - Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President has in 
Notification No. 2 /4 /63/ Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the CentralGovernment under 
the Kerala Land Acquisition Act, 1961 ( 21 of 1962), in relation to the 
acquisition of land for the purpose of the Union in the State of Kerala ; 

And whereas, it appears to the Government of Kerala that the land 
specified in the schedule below is needed or is likely to be needed for a 
public purpose, to wit for the construction of Telephone Exchange 
Building at Kottakkal ; 

Now , therefore, notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of section 3 of 
the said Act . 

33/4799 / L 


2 


SCHEDULE 

District-- Malappuram . 
Taluk - Ernad . 

Village - Kottakkal. 
( The extent given is approximate) 
Sy . No. - 63/ 7 Part. 
Classification - U .D. 
Extent - 0.2023 Hectare. 

Explanatory Note 
( This is not part of the Notification but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2 /4 /63 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of CentralGovernment in the State and it appears 
to the State Government that the land mentioned in the Schedule above is 
needed for a public purpose viz ., for the construction of Telephone Exchange 
building at Kottakkal, 

This notification is intended for the above purpose . 

എസ്.ആർ.ഒ.നമ്പർ 1455/84. - ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനുച്ഛേദം 
(M ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി 
1963 മേയ് 31 -ാം തീയതിയിലെ 2| 4|63|ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാ 
പനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യത്തിനായി ഭൂമി വില 
യ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആകട് 
(1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ കേരള സർക്കാ 
രിനെ അവരുടെസമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതാ 
യത് കോട്ടക്കൽ ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടം നിർമ്മിക്കുന്നതിന് 
ആവശ്യമുണ്ടെന്നാ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കരള സർക്കാരിന് 
തോന്നുന്നതിനാലും ; 

ഇപ്പോൾ അതിനാൽ അതിനുള്ള നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാപേർക്കും 
( പ്രസ്തുത ആക°s ° 3 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനുസ 
രിച്ച് ഇതിനാൽ നൽകുന്നു . 


പട്ടിക 


ജില്ല --മലപ്പുറം. 
താലൂക്ക് - ഏറനാട്, 

വില്ലേജ° -കോട്ടക്കൽ. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 

സർവ്വ നമ്പർ-63/ 7 ഭാഗം. 
വിവരണം - അസ്ഥിരംപുഞ്ച. 
വിസ്തീർണ്ണം --0.2023 ഹെക്ടർ , 


3 


വിശദീകരണക്കുറിപ്പ 
( ഇത് വിജഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളിപ്പെ 
കുത്തുവാൻ ഉദ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ ( പ്രസിഡൻറ് 31-5-1963- ലെ 2| 4 |63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗത്തി 
നായിഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെസമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത് കോട്ടക്കൽ ടെലിഫോൺ 
എക്സ്ചേഞ്ച് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് കേരള സർക്കാ 
രിന് ബോദ്ധ്യം വന്നിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുളളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor, 

V. A. AUGUSTINE , 
Additional Secretary to Government. 


PRINTEU AND PUBLISHED BY THE 3. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1984 


Reg.No.KL /TV(N )/12 


Government of Kerala 


1984 


KERALA GAZETTE 


EXTRAORDINARY 
PUBL SHED BY AUTHORITY 


22nd November 1984 
Vol. XXIX ] Trivandrum , Thursday, 

[No. 994 
1st Agrahayana 1906 (Saka ) 


GOVERNMENT OF KERALA 
Transport ( H ) Department 

DECLARATION 
No. 27362/H3/84/ Tr. D. 

Dated, Trivandrum , 24th October 1984 . 
S. R. O. No. 1456 /84. - Whereas, in exercise of the powers conferred b 
clause (1) of Article 258 of the Constitution of India the President has i 
Notification No. 2/4/63 Judl. II dated 31st May, 1963, entrusted th 
Government of Kerala , with their consent, 

the functions of th 
Central Government under the Kerala Land Acquisition Act, 1961 
(21 of 1962 ), in relation to acquisition ( f lands for the purpose of the Union 
in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 28267/H3/(11)/83/ TF & P 
dated the 25th May , 1984 , in respect of the lands specified in the 
schedule below have been published as S. R. O. No. 538/84 in the 
Kerala Gazette Extraordinary No. 425 dated the 28th May , 1984 ; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act shall not apply to the lands 
specified in the Schedule below ; 

And whereas, the Government of Kerala are satisfied that the said 
lands have to be acquired for a public purpose ; 

33/4800/ L . 


2 


1 


Now , therefore, the Government of Kerala hereby declare under section 
6 of the Act that the lands specified in the schedule below and measuring 
0.1700 Hectare be the same a little more or less , are needed for a 
public purpose , to wit for constructing a microwave station at 
Karunagappally and under section 7 of the said Act direct the Special 
Tahsildar (Land Acquisition ), Railways, Quilon to take order for the 
acquisition of the lands . Further , under subsection (1) of section 19 of the 
said Act, Government direct that the Collector may take possession of 
the lands on the expiry of fifteen days from the date of publication of 
notice mentioned in subsection ( 1) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar , Land 
Acquisition , Quilon and may be inspected at any time during office hours. 

SCHEDULE 

District - Quilon . 
Taluk - Karunagappally . 

Village - Karunagappally . 
( The extent given is approximate) 
Sl. No. Surdey No. Description 

Extent in 

Hectars 
15946 /A1 

0.1609 
2 15946 /A2 

0.0091 
Total 0.1700 


Dry land 


NE 


Explanatory Note 
( This is not part of the Notification but is intended to bring out the 
general purport .) 

The President of India has in Notification No. 2 /4 /63 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State and it 
appears to the State Government that the landsmentioned in the schedule 
above are needed for a public purpose, viz. for constructing a microwave 
station at Karunagappally. 

This declaration intended for the above purpose . 
ng muº. ego . B. mmuo 1456 /84. - now god രണഘടനയുടെ 

258-3 . 
അനുച്ഛേദം 1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
wieje, comundo" 1963 000 31-3. mcm7w7oe 2/4/63 ejnou srod II 
എന്ന നമ്പർ വിജ്ഞാപനപ്രകാരം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവ 
ശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള 
muºL100513 a 00 " ( 1962 -mei 21) commemuola/128 GIMBAUD 900130 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതം തോടുകൂടി ഭരമേല്പി 

olan mo?moeizo ; 


8 


താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയെ സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക° s (1962- ലെ 21) 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു 
* പ്രകാരമുളള 1984 മേയം 25 -ാം തീയതിയിലെ 28267/എച്ച്3 ] (11)/ 83/ററി എഫ്. 
ആൻറ് പി . എന്ന നമ്പർ വിജ്ഞാപനം 1984 മേയം 28-ാം തീയതിയിലെ 425-ാം 
നമ്പർ അസാധാരണ കേരള ഗസററിൽ എസ്. ആർ. ഒ . 534/84 എന്ന നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുള്ളതിനാലും ; 

(പസ്തുത ആക°s ° 19 -ാം വകുപ്പ് (4) -9ം ഉപവകുപ്പു പ്രകാരം, കേരള 
സർക്കാർ സംഗതിയുടെഅടിയന്തിരസ്വഭാവം പരിഗണിച്ച് (പസ്തുത ആക° s 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള ഭൂമിക്ക് ബാധകമാകുന്ന 
തല്ലെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 

(പസ്തുത ഭൂമി ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.1700 ഹെക്ടർ വിസ്തീർണ്ണമോ 
അതിൽ അല്പം കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന് അതായത് കരുനാഗപ്പളളിയിൽ ഒരു മെകാവേവ് സ്റേറഷൻ നിർമ്മി 
ക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും, പ്രസ്തുത 
ആക°s ° 7 -ാം വകുപ്പു പ്രകാരം ഭൂമി- വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിപ്പാൻ സ്പെഷ്യൽ തഹശീൽദാർ ( ലാൻറ് അക്വിസിഷൻ) റയിൽവേസ 
കൊല്ലം എന്ന ആളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . മാത്രമല്ല പ്രസ്തുത 
ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് (പ്രസി 
8 ° ധീകരിക്കുന്ന തീയതി മുതൽ പതിനഞ്ച്ദിവസം കഴിയുമ്പോൾ കളക്ടർക്ക 
( പസ്തുത സ്ഥലം കൈവശപ്പെടുത്താവുന്നതാണെന്ന് പ്രസ്തുത ആക° s 
19 -ാം വകുപ്പ് (I) -ാം ഉപവകുപ്പു പ്രകാരം . സർക്കാർ നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ കൊല്ലം ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹ 
ശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ് സമയത്ത് എപ്പോൾ 
വേണമെങ്കിലും അതു പരിശോധിക്കാവുന്നതുമാകുന്നു . 


പട്ടിക 


ജില്ല - കൊല്ലം, 
താലുക്ക്- കരുനാഗപ്പളളി . 

വില്ലേജ് -- കരുനാഗപ്പളളി, 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 


( കമനമ്പർ 


സർവ്വേ നമ്പർ 


വിവരണം 


വിസ്തീർണ്ണം 


ഹെക്ടറിൽ 


15946/1 
15946| 32 


പുരയിടം 


0.1609 
0. 0091 


2 


ആകെ 


0.1700 


വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ പൊതു ഉദ ° oദേശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963- ലെ 2/ 4/ 63 /ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ വിവരി 
ച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന്. അതായത് കരുനാഗപ്പളളിയിൽ 
മെ കാവേവ് സ്റേറഷൻ നിർമ്മിക്കുന്നതിന്ആവശ്യമാണെന്ന് സർക്കാരിന് 
ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
മേൽപറഞ്ഞ 

ഉദ്ദേശം നിറവേറ്റുന്നതിനു വേണ്ടിയുളളതാണ് 
പ്രഖ്യാപനം. 


ഈ 


By order of the Governor , 

V. A. AUGUSTINE , 
Addl. Secretary to Government. 


PRINTEU AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRUSS , 

TRIVANDRUM , 1984. 


Reg.Na KL / IVN /13 


Governmen . of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


ADA 


22nd November 1984 
Vol . XXIX ) Trivaadrum , Thursday . 

[No. 996 
1st Agrahayan a 1906 ( Saka ) 


GOVERNMENT OF KERALA 


Transport (H ) Department 

NOTIFICATION 


No. 29990 /H3/84 Tr . D. 

Daled , Trivandrum , 5th November 1981. 
S.R.O. No, 1458 /84. - Wherea , ia exercise of the powers conferred by 
clause (1 ) of Article 258 of the Coustitution of ladia , the President has in 
Notification No. 2 /4 /63 /Judl. II dated 31st May 1963, entrusted the Govern 
ment of Kerala with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 21 of 1962), in relation to the 
acquisition of land for the purpose of the Union in the State of Kerala ; 

And whereas, it appears to the Government ofKerala that the lands 
specified in the schedule below is needed or is likely to be needed for 
a public purpose, to wit for the construction of Telephone Exchange building 
at Ramanthali ; 

Now, therefore, aotice to that effect is hereby given to all who it 
102y concern , in accordance with the provisions of subsection (1) of section 
3 of the said Act, 


a 


Q21482/84 / V 


ഉ 


SCHEDULE 


District -- Cannanoro. 
Taluk- Cannanote . 

Village -- Ramanthalli. 
(The extent given is approximate) 


Surdey No. 


Classification 


Ext nt in 

H cars 


159/6 A part 


Occupied dry 


0.1659 


Explanatory Note 


( This is not part of the Notification , but is intended to bring out 
the general purport) . 

The President of India has in Nctification No. 2 /4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquir land for the use of CentralGovernment in the State and it 
appears to the State Government that the land mentioned in the schedule 
above is needed for a public purpose viz . for the consruction of Telephone 
Exchange Building at Ramanthali . 

This Notification is intended for the above purpose. 

എസ്. ആർ. ഒ . നമ്പർ 145884. - ഇൻ ഡ്യൻ രണ ഘ 9 ന് 258 -ാം 
അനുച്ഛേദം (1 ) -ാം ഖണ്ഡംമൂലം നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി 1963 മേയ് 31-0 . തീയതിയിലെ 2/ 4/ 63/ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനം 

യുണിയൻ 
ആവശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള 
സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിൻറ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി രമേല്പിച്ചി 
രിക്കുന്നതിനാലും ; 
പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി 

പൊതുക്കാര്യത്തിന 
അതായത് രാമന്തളി ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടത്തിന് ആവശ്യമു 
ണ്ടെന്നാ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നാ കേരള സർക്കാരിനു തോന്നുന്നതി 
നാലും ; 

ഇപ്പോൾ അതിനാൽ അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
(പ്രസ്തുത ആക° 6 ° 3-09 വകുപ്പ് (1 ) -ാം ഉപവകുപ്പില് 

വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 


താ 


ഒരു 


ക 


ജില്ല .-- കണ്ണൂർ. 
താലൂക്ക -കണ്ണൂർ. 

വില്ലേജ° _രാമന്തളി, 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ) 
159/6 എ രാഗം സ്ഥിരം പു 

0. 1659 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ° ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് . 

ഇൻഡ്യൻ ( പ്രസിഡൻറ് 31-5-1963 - ലെ 2-4-1963 /ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ° ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് 

അതായത് രാമന്തളിയിൽ 
ടെലിഫോൺ എക്സ്ചേഞ്ചിനുവേണ്ടി കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യ 
മാണെന്ന് കേരളസർക്കാരിന് ബോദ്ധ്യം വന്നിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുളളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor, 

V. A. A0008 , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE & G. P. AT THE GOVERNMENT PRE88 , 

സ VANDRUTH , 1984, 


Reg. Na KL TV (N9 /12 


Government of Kerala 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY . 


Vol. XXIX ] Trivandrum , Thursday, 


22nd November 1984 

[No. 1001 
1st Agrahayana 1906 


NOTIFICATION 
No. NS (1) -111483/84 . 

21st November, 1984 . 
In exercise of the powers conferred under Sub -rule (1) of Rule 2 - A Chapter 
V of Kerala Education Rules 1959 the Director of Public Instruction hereby 
invites applications for opening new Aided Schools or upgrading existing aided 
schools in 1982-83 in the place published in the notification No.N $ ( 1) -111483/84 
dated 21-11-1984 as Gazette Extraordinary No. 1000 dated 22-11-1984 . 

The applications for the school with necessary documents in quadruplicate 
should be submitted on or before 22-12-1984 to the District Educational Officer 
concerned in Form No. 1 of theKerala Education Rules along with the Chalan 
Receipt of Rs. 20 in the case of Upper Primary School, remitted under the 
Head of Account noted below . . Applicants should give an agreement along 
with the application to the effect that they shall appoint sufficient staff only 
from the list of protected teachers available with the concerned Educational 
Officers of the areas and fresh appointments shall be made only if protected 
hands are not available. 
1 . Lower Primary and Upper " 077 Education A Primary 
-Primary Schools . 

Education ( a ) Other receipts 
2 other items" . 


Office of the Director of 
Public Instruction , 
Trivandrum . 


PHILIPOSE THOMAS, 
Director of Public Instruction . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM 1984 . 


Reg .No. KL / TV /La 


Government of Kerala 

1981 


KERALA GAZETTE 
C EXTRAORDINARY 

C 
PUBLISHED BY AUTHORITY 


Vol. XXIX ] Trivandrum , Thursday , 


22nd November 1984 

[No. 997 
1st Agrahayana 1906 ( Saka ) 


GOVERNMENT OF KERALA 
Transport (H ) Department 

DECLARATION 
No. 28623/ H2/ 84/ Tr.D. 

Dated , Trivandrum , 15th October 1984 . 
S. R. O. No. 1459/84. - Whereas in exercise of the powers conferred by 
clause (1 ) of article 258 of the Constitution of India the President has in his 
Notification No. 2/4/63|Judl. II dated 31st May , 1963 , entrusted the 
Government of Kerala , with their consent, the functions of the 
Central Government, under the Kerala Land Acquisition Act, 1961 (Act 21 
of 1962), in relation to acquisition of land for the purpose of the Union , in 
the State of Kerala ; 

And whereas, under subsection (1 ) of section 3 of the Kerala land 
Acquisition Act, 1961 (21 of . 1962) notification No. 8558/H2/84 /TF & P 
dated 28-6-1984 in respect of the lands specified in the schedule below has 
been published as S. R. O. No. 849/84 in the Kerala Gazette Extraordinary 
No.610 dated the 26th July, 1984. 

And whereas, under sub -section (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case the provisions of section 5 of the Act shall not apply to the lands 
specified in the schedul: below ; 

And whereas, the Government of Kerala are satisfied that the said 
lands have to be acquired for a public purpose ; 

33/4803/V . 


2 


95 


9 ) 


» 


Now , therefore, tie Government of Kerala hereby declare under section 
6 of the Act that the lands specified in the schedule below and measuring 
1.1946 hectares be the same a little n ore or less are needed for a public 
purps , to wit for the construc ion of Ernakulam -Alleppey Broad Gauge 
Railway line and under section 7 ofth : said Act directs the Special Tahsildar 
(Land Acquisition ) Railways, All :ppey to tako order for the acquisition of 
the lands. Furth :r, und subsection ( 1 ) of section 19 of the said Act, 
Gove nment direct that the Collector may take possession of the land on the 
expiry of fificen days f om th : dite of publication of notice mentioned in 
subsection ( 1) of s.ction 9 of the said Act. 

A plan of the land is kept in the Office of the Special Tahsildar (LA), 
Railway, Alleppey and may be inspecte I at any time during office hours. 

SCHEDULE 

Districc - Alleppey . 
Taluk - Ambalapuzha . 

Village - Mararikulam South . 
( The extent given is app oximate) 
Sl. No. Survey No. 

Description Extent in Hectares 
11/ 1-4 

Dy 

0.0775 
11 / 1-5 

0.1410 
24 /4-3 

0 0885 
4 24/5 16 

O 0135 
5 24 /5B 12 

0 0 129 
6 24 /5B 9 

0 0 7-4 
2.4 /5B 11 

0.0745 
8 24,5 B4 

0 0 135 
9 24/5 B3 

0.0 ) 14 
10 2-4 5 BIO 

0.0315 
11 24/5 B 2 

0.0.55 
12 24/6 C16 

0.01.10 
13 21/68.07/3 

0.0.80 
14 24 /6B1C1/4 

0.0365 
15 24 6 A2 

0.620 
16 24/6 C8 

0.0165 
17 24/6 C6 

0.0524 
18 24/6 C13 

0.0151 
19 24/6 C14 

0.0185 
20 | 24/6 C15 

O 0250 
21 24 /7-2 

0.0295 
22 24/10 A2 

Dry and Wet 0.0180 
23 24 ; 10 B2 

Duy 

0.0770 
24 24/10 B3 

0.0 32 
24/11 A 

0.0250 
21/11 A1 

Dry and Wet 0.05.2 
24 11 BC 

Dry 

0.0162 
28 24/11 ci 

0.081 


22 


9 


99 


9 


99 


>> 


9 ) 


3 ) 


99 


99 


39 


3 


Sl. No. 


Survey No. 


Extenl in Hectare 


Description 

Dry 


1 


1 


29 
3 ) 
31 
3 
33 
3 + 
35 
36 
37 


24/11 D2 
24/12-1 
24/12 6 
24 /12-1 
24/12-8 
24 /12-9 
24/12-1 
21/13 AB3 
24/ 13- ABL 


0 0096 
0 0380 
0 0 47 
0 035 
0. 070 
0. 00 
0 , 01ാ 
0 0 111 
0.0 67 


1 


1 


1 


Dry and Wet 


Total 


01.1946 


Explanatory Note 
(This is not part of the Notification but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2 / 4/63/ Judl. II 
dated 31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire lands for the use of the Central Government in the State 
and it appears to the State Government that the lands mentioned in the 
schedule above are needed for a public purpose viz. for the construction 
of Ernakulam -Alleppey Broad Gauge Railway line . 

This Declaration is intended for the above purpose . 

എസ് 18 ർ ഒ. ന in 1459 84.- ഇൻഡ്യൻ ഭരണഘടനയിലെ 258-ാം അ നു 
പദം( - )ം - •-- നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 

രാ ഷ്ടപതി 31-5-1963- ലെ 2 / 4/ 63/ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന 
( പകാരം കേരള സംസ്ഥാനത്ത യൂണിയൻ ആവശ്യത്തിനായി ഭൂമി 
വിലയ° ക്കെ ടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക°s ( 1962- ലെ 21) അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ 

കേരള സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതി 
നാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയെ സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആകടം (1962- ലെ 21 3-ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു 
പ്രകാരമുളള 1984 ജൂൺ 8 -ാം തീയതിയിലെ 8558/ എ 9 °2/ 84/ററി, എഫ്. 
ആൻറ് പി . എന്ന നമ്പർ വിജ്ഞാപനം 198 ജൂൺ 26 -ാം തീയതിയിലെ 
640 -ാം നമ്പർ അസാധാരണ കേരള ഗസററിൽ എസ്. ആർ, ഒ . 849,84 എന്ന 
നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും ; 

പ്രസ്തുത ആക്° s 19 -ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം, കേരള 
സർക്കാർ സംഗതിയുടെ അടി.2 സിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത 
ആക്ട° 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള 
ഭൂമിക്ക് ബാധകമാകുന്നര ല്ലെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത ഭൂമി ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള സർക്കാരിന് ബോധ്യംവന്നിരിക്കുന്നതിനാലും ; 


4 


മോ അതിൽ 


ഇപ്പോൾ, അതിനാൽ, പ്രസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർകാർ, താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 1,1946 ഹെക്ടർ വിസ്തീർ 

അല്പം : കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു 
പൊതു ആവശ്യത്തിന്, അതായത് എറണാകുളം- ആലപ്പുഴ a ബാഡ് ഗേജ 
തീവണ്ടിപ്പാത നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് 

ഇതിനാൽ പ്രഖ്യാപി 
ക്കുകയും പ്രസ്തുത ആക°° 7 -ാം വകുപ്പുപ്രകാരം ഭൂമി വിലയ്ക്കെടുക്കു 
ന്നതിനുളള ഉത്തരവ് വാങ്ങുന്നതിന് ആലപ്പുഴ റെയിൽവേ ( സ്ഥലമെടുപ്പ് 
സ്പെഷ്യൽ താസിൽദാരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

മാത്രമല്ല 
പ്രസ്തുത ആക്ട് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന 
നോട്ടീസ (പ്രസിദ്ധീകരിക്കുന്ന് തീയതി 

മുതൽ പതിനഞ്ച ദിവസം 
കഴിയുമ്പോൾ കളക്ടർക്ക്, പസ്തുത 

സ്ഥലം കൈവശപ്പെടുത്താവുന്ന 
താണെന്ന് പ്രസ്തുത ആക്ട് 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം 
സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ ആലപ്പുഴ റെയിൽവേ ( സ്ഥലമെടുപ്പ്) സ്പെഷ്യൽ 
താസിൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ സമയത്ത് 
എപ്പോൾ വേണമെങ്കിലും അമു പരിശോധിക്കാവുന്നതുമാകുന്നു . 

പട്ടിക 

ജില്ല - ആലപ്പുഴ. 
താലൂക്ക° -അമ്പലപ്പുഴ, 

വില്ലേജ° _മാരാരിക്കുളം തെക്ക്. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമനമ്പർ സർവ്വ നമ്പർ 

വിവരണം വിസ്തീർണ്ണം 

( ഹെക്ടറിൽ) 
11 /1-4 പുരയിടം 

0.0775 
11/ 1-5 

0.1410 
24|4-3 

0. 0885 
245 എ 6 

0.0135 
245 ബി 12 

0.0029 
6 245 ബി 9 

0.0174 
1 24 5 ബി 11 

0.0745 
8 24/5 ബി 4 

0.0035 
245 ബി 3 

0. 0004 
10 245 ബി 10 

0.0315 . 
( 11 245 ബി 2 

0.0155 
12 24/6 സി 16 

0.0140 
13 24/6 ബി 2 സി 7/3 

0.0280 
14 24/6 ബി 1 സി 1/4 

0.0865 
15 24/6 എ 2 

0.06.0 
16 24/6 സി 8 

0.0 165 
11 24/6 സി 6 

0.0524 
18 246 സി 13 

0.0151 
2416 സി 14 

0 0485 
20 24/6 സി 15 

0.0250 
21 24 /7-2 

0.0295 
24/10 എ 2 പുരയിടവും നിലവും 0.0180 
23 24/10 ബി 2 

പുരയിടം 

0.0770 


5 


2 


1 


1 


1 ) 


17 


9 


33 


1 


3 


: 


5 


3 ) 


3 


മാ 


കമനമ്പർ 


സർവ്വ നമ്പർ 


24 
25 
26 
27 
28 
29 
30 
31 
32 
33 
34 
35 
36 
37 


24/10 ബി 3 
24/11 എ 
24 11 എ 1 
24/11 ബി സി 
24/11 സി 1 
24/11 ഡി 2 
24 /12-1 
24/12-6 
24 ]12-7 
24 /12-8 
24 /12-9 
24 /12-10 
24/13 എബി 3 
24/13 എബി 4 


വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ 
പുരയിടം 

0.0032 

0 0250 
പുരയിടവും നിലവും 0 0532 
പുരയിടം 

0.0162 
0.0081 
0.0096 
0. 0380 
0.0047 
0.0360 
| 0. 0070 
0. 0092 
| 0.0019 

0.0071 
പുരയിടവും നിലവും 0.0062 


நேகெ 


| 01. 19-16 


വിശദീകരണക്കുറിപ്പ് 
( ഇത്. പഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു 

ഉദ്ദേശം 
വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2| 4 | 63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള 
അധികാര 

കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ വിവ 
രിച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് എറണാകുളം ആലപ്പുഴ 
ബാഡ്ഗേജ 

നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് 
സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതും ആകുന്നു . 
മേൽപ്പറഞ്ഞ ഉദ്ദേശം നിറവേറ്റുന്നതിനു വേണ്ടിയുളളതാണ് 

ഈ 
പ്രഖ്യാപനം. 


തീവണ്ടിപ്പാത 


By order of the Governor, 

V. A. AUGUSTINE , 
Additional Secretary to Guve meni 


PRINTED AND PUBLISHED BY TIIS S. G. P. AT THE GOVERNMENT I RESS, 

TRIVANDRUM 1984 . 


33 4803 V. 


